Regn . No. KERBIL / 2012/ 45073 

dated 5 -9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


- 
കേര 
GOVERNN 


രള സർക്ക 


രാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ജൂ ലൈ 26 

26th July 2016 
1191 കർക്കടകം 11 
11th Karkadakam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ശാവണം 4 
4th Sravana 1938 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേലപരസ്യം 


പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന 
ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കു ന്നതും അംഗീകാരം 
ലഭിച്ച ശേഷം ടി മര ങ്ങ ൾ ലേലം വിളിച്ച ആളിന് 
വിട്ടുകൊടുക്കുന്നതുമാണ്. 

മരങ്ങളുടെ വിവരങ്ങൾ 


ക്രമ നമ്പർ 


ഇനം 


എണ്ണം 


പ്ലാവ് 


ആഞ്ഞിലി 


നമ്പർ H5 - 3743/ 2015. 

2016 ജൂൺ 29. 
- മീന ച്ചിൽ താലുക്കിൽ മേലു കാവ് വില്ലേ ജിൽ 
ഇല വീ ഴാ പൂ ബി റ യു ടെ ന വീ ക ര ണ ത്തി നായി കു ളം 
നിർമ്മിക്കുന്നതിന് ടി സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു 
മാറ്റേണ്ടതുണ്ട്. ആയതിലേക്കായി കോട്ടയം ജില്ലയിൽ മീനച്ചിൽ 
താലൂക്കിൽ മേലുകാവ് വില്ലേജിൽ ബ്ലോക്ക് 54- ൽ റീസർവെ 
116 - ൽപ്പെട്ട 01.0325 ഹെക്ടർ സർക്കാർ പുറമ്പോക്കിൽ 
നിൽക്കുന്ന മര ങ്ങ ളിൽ കുളം നിർമ്മിക്കേണ്ട സ്ഥലത്ത് 
നിൽക്കുന്ന 75 മരങ്ങളിൽ ഇറിഗേഷൻ വകുപ്പ് നൽകിയിരിക്കുന്ന 
ലിസ്റ്റിലെ 137, 138 എന്നീ നമ്പരുകളിലുള്ള മരങ്ങൾ ഒഴികെ 73 
മ ര ങ്ങ ൾ ലേലം ചെയ്യു ന്ന തിന് തീരു മാ നിച്ചി രി 
ക്കു ന്നു . 22 - 9 - 2016 -ാം തീയതി രാവിലെ 11 മണിക്ക് 
മേലുകാവ് വില്ലേജാഫീസിൽ വച്ച് ലേല നിബന്ധനകൾ 
പ്രകാരം പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ - 14 ,068 
( പതിനാലായിരത്തി അറുപത്തെട്ടു രൂപ മാത്രം) നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതും ലേലസമയത്ത് ഹാജരായി ലേലത്തിൽ 


കരുണമരം 


കരിവെട്ടി 
കരിമരുത് 
പനിനീർചാമ്പ 


മാവ് 


- മര ങ്ങ ളുടെ വിശദ വി വ ര ങ്ങ ൾ ഈ ഓഫീസിൽ 
ലഭ്യ മാ ണ് . കൂടാതെ സ്ഥല പ രി ശോ ധ ന യിൽ നേരിൽ 
കാണാവുന്നതുമാണ്. 


ലേലം കൊണ്ട്യാൾ നിര ത ദ വ്യം കഴിച്ച് ബാക്കി 
സംഖ്യയും മൂല്യവർദ്ധിത നികുതിയും അധികാരപ്പെടുത്തിയ 
ഉദ്യോ ഗസ്ഥന്റെപക്കൽ അട യ് ക്കേ ണ്ട താ ണ് . സർക്കാർ 
ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം 
ലേലം കൊണ്ടയാൾ സ്വന്തം ചെല വിൽ ടി തടി നീക്കം 
ചെയ്യേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
പാലാ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


